Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


S 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. II 
വാല്യം 2 


| 30th July 2013 
2013 ജൂലൈ 30 
8th Sravana 1935 
1935 ശ്രാവണം 8 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ആറ്റിങ്ങൽ നഗരസഭ 


വിജ്ഞാപനം 


നമ്പർ ആർ4- 3039 / 2012. 


2012 ഡിസംബർ 27 . 


1994 - ലെ കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് 271 -ാം വകുപ്പ് പ്രകാരം നൽകപ്പെട്ട അധികാരം വിനിയോഗിച്ചുകൊണ്ടും ഈ 
വിഷയത്തിൽ മേൽ നിലവിലുള്ള വിജ്ഞാപനങ്ങൾ പ്രകാരവും ആറ്റിങ്ങൽ നഗരസഭ പ്രദേശത്തെ ഏതെങ്കിലും ഭൂമിയിലോ 
കെട്ടിടത്തിൻമേലോ ചുമരിൻമേലോ പരസ്യ പലകയിൻമേലോ എടുപ്പിൻമേലോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ 
ഏതെങ്കിലും പരസ്യം കുത്തനെ നിൽക്കുകയോ പ്രദർശിപ്പിക്കുകയോ ഉറപ്പിച്ചു വയ്ക്കുകയോ വച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുകയോ 

പൊതുജനങ്ങൾക്ക് കാണത്തക്ക വിധത്തിൽ അങ്ങനെയുള്ള പ്രദേശത്ത്ഏതെങ്കിലും രീതിയിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്ന 
ഏതൊരാ ളിൽ നിന്നും പരസ്യ നികുതി ഈടാ ക്ക ണ മ ന തു കൊണ്ട് 30 - 6 - 2012 - ൽ കൂടിയ 
ബഹു . കൗൺസിൽ പരസ്യ നികുതി പരിഷ്ക്കരിക്കുന്നതിന് 6 -ാം നമ്പർ ആയി തീരുമാനമെടുത്തിട്ടുള്ളത് പ്രകാരം 1- 4- 2013 മുതൽ 
ആറ്റിങ്ങൽ നഗരസഭ പ്രദേശത്ത് പരസ്യ നികുതി പരിഷ്ക്കരിച്ചുകൊണ്ടുള്ള വിശദവിവരങ്ങൾ ചുവടെ ചേർക്കുന്നു. 


വിസ്തീർണ്ണം 


കാലാവധി 


നിരക്ക് 


കമ 
നമ്പർ 


പരസ്യത്തിന്റെ 
സ്വഭാവം 


(1) 


- ( 2 ) 


1 മാസത്തേയ്ക്ക് 


പരസ്യപ്പലകമേൽ ചുവർ പോസ്റ്ററുകളിൽ - 
പ്രകാശിപ്പിക്കാത്ത രൂപത്തിലുള്ള കൈ 
സൈനുകളിലുള്ള പരസ്യം 


1 ച . മീറ്റർ വരെ 
1 ച . മീ മുതൽ 3 ച . മീ . വരെ 
അധികം വരുന്ന ഓരോ ച . മീറ്ററിനോ 
അതിനു കുറവിനോ 


2 


1 മാസത്തേയ്ക്ക് 


സിനിമാ പോസ്റ്ററുകൾ അല്ലാത്ത 
പോസ്റ്ററുകൾക്ക് 


0 .5 ച . മീറ്റർ വരെ 
.5 ച . മീറ്റർ മുതൽ 
1 ച . മീറ്റർ വരെ 
അധികം വരുന്ന ഓരോ ച . മീറ്ററിനോ 
അതിൽ കുറവിനോ 


3 സിനിമാ പോസ്റ്ററുകൾക്ക് 


0. 80 ച . മീറ്റർ കവിയാത്തത് 

1 മാസത്തേയ്ക്ക് 
1. 60 ച . മീറ്റർ കവിയാത്ത സ്ഥല 
വിസ്തീർണ്ണം 
അധികം വരുന്ന ഓരോ 0.80 ച . മീറ്ററിനോ 
അതിൽ കുറവിനോ 


ഒരു ദിവസം 


കാള കൾ, മനു ഷ്യൻ, കുതിര കൾ, 

സൈക്കിളുകൾ എന്നിവ ഉപയോഗിച്ച് 
വലിക്കുന്ന വാഹനത്തിലോ അഥവാ 
മറ്റെന്തെങ്കിലും ഉപായം ഉപയോഗിച്ച് 
വലിക്കുന്ന വാഹനത്തിലോ അഥവാ 
മോട്ടോർ കാറോ വഹിക്കുന്ന പരസ്യങ്ങൾ 


( എ ) വിദ്യുച്ഛക്തിയിലോ യാന്തിക 
ശക്തിയിലോ പ്രവർത്തിക്കുന്ന മോട്ടോർ 
കാർ, ലോറി ഒഴികെയുള്ള ഏത് 
വാഹനത്തിലെ പരസ്യങ്ങൾക്കും 
( ബി ) വിദ്യുച്ഛക്തിയിലോ യാന്തിക 
ശക്തിയിലോ പ്രവർത്തിക്കുന്ന ലോറി, 
കാർ തുടങ്ങിയ വാഹനങ്ങൾ 


ഒരു ദിവസം 


150 


- 5 


പരസ്യ ബോർഡുകൾ വഹിക്കുമ്പോൾ 
കൊണ്ടു നടക്കുന്ന പരസ്യ ബോർഡുകൾക്ക് 


ഒരു ദിവസം 


25 


പരസ്യങ്ങൾ വഹിക്കുന്ന ബോർഡുകൾ, 
പ്രകാശിതമാക്കിയ പരസ്യങ്ങൾ, കെ 
സൈനുകൾ എന്നിവയ്ക്ക് 


ഒരു ച . മീറ്റർ വരെയുള്ളവയ്ക്ക് 

| 1 മാസം 
- ഒരു ച . മീറ്റർ മുതൽ 3 ച . മീറ്റർ വരെ 1 മാസം 
അധികം വരുന്ന ഓരോ ച . മീറ്ററിനോ 
അതിന് കുറവിനോ 


15 


എൽ. സി . ഡി . പ്രോജക്ടുകൾ ഉപയോഗി 
ക്കാനുള്ള പരസ്യങ്ങൾ 


ഓരോ ച . മീറ്ററിനും 


400 


30 


75 


20 


8 


100 


150 


റാന്തൽ വെളിച്ചത്തിലോ മറ്റ് വിധത്തിലോ 1 ച . മീറ്റർ വരെ 

1 മാസം 
ളെഡുകൾ ഉപയോഗിച്ച് സ്ക്രീനിൽ | 1 ച . മീറ്റർ മുതൽ 3 ച . മീറ്റർ വരെ 
പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങൾക്ക് 

അധികം വരുന്ന ഓരോ ച . മീറ്ററിനോ 

അതിന് കുറവിനോ 
ബാനറുകൾ - 6 മീറ്റർ വരെ വീതിയുള്ളത് 

1 മാസം 
6 മീറ്ററിന് മുകളിൽ 
ഫിലിം ഉപയോഗിച്ച് സ്ക്രീനിൽ 
പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങൾക്ക് 
50 ച . മീറ്റർ വരെ 

3 മിനിട്ട് ദൈർഘ്യത്തിൽ 

1 മാസം വരെ 
അധികം വരുന്ന ഓരോ മിനിട്ടിനും 
അതിന്റെ ഭാഗത്തിനും 

| 1 ദിവസം 
50 ച . മീറ്ററിന് മുകളിൽ 

3 മിനിട്ട് ദൈർഘ്യത്തിൽ 

1 മാസം വരെ 
കൂടുതലായി വരുന്ന ഓരോ മിനിട്ടിനും 

അതിന്റെ ഭാഗത്തിനും 
റോഡുകൾക്ക് കുറുകെയും സമീപത്തും 6 മീറ്റർ വരെ വീതിയുള്ള റോഡുകൾക്ക് | 1 ദിവസം 
സ്ഥാപിക്കുന്ന കമാനങ്ങൾ 

6 മീറ്ററിന് മുകളിൽ വീതിയുള്ള 
റോഡുകൾക്ക് 


200 


300 


93 


10 


400 


500 


(ഒപ്പ്) 

സെക്രട്ടറി 
ആറ്റിങ്ങൽ നഗരസഭ. 


